© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 2 




















തിരുവനന്തപുരം, 2nd February 2021 
1196 മകരം 20 5 
20th Makaram 1196 
Vol. X Thiruvananthapuram, No. 
ത 1942 മാഘം 13 
y 13th Magha 1942 
നോട്ടീസ്‌ പട്ടിക 
നമ്പര്‍ ഇ1-227/2020. 2021 ജനുവരി 5. ക്രമ പേര്‍ മരണമടഞ്ഞ ജനന മേല്‍വിലാസം 
7 നമ്പര്‍ തൊഴിലാളിയു തീയതി 
കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോര്‍ഡ്‌ 
മായുള്ള ബന്ധം 
എന്ന തൊഴിലൂടമയുടെ കീഴില്‍ ജോലി ചെയ്തു 
1 ശ്രീമതി ഷക്കീല ഭാരൃ ഈന്തന്‍ 
വരവെ 9-10-2019-ന്‌ അപകടം സംഭവിച്ച്‌ മരണമടഞ്ഞ 2 
മുള്ളന്‍ ഹൌസ്‌, 
ശ്രീ. അബ്ദൂള്‍ ഗഫൂര്‍, ഇ. എം. എന്ന തൊഴിലാളിയുടെ 2 മൂഹമ്മദ്‌ ചന്തക്കുന്ന്‌ പി. ഒ 
ആശ്രിതര്‍ക്ക്‌ നഷ്ടപരിഹാരം നല്‍കുന്നതിനായി കേരളാ ഷബാന്‍ മൈനര്‍ മകന്‍ 14 വയസ്സ്‌ നിലമ്പൂര്‍ 
സ്ധ 
ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോര്‍ഡ്‌ F 5,02,203 (അഞ്ചു 
3 സുബൈദ അവിവാഹിതയായ 
ലക്ഷത്തി രണ്ടായിരത്തി ഇരുനൂറ്റി മൂന്ന്‌ രൂപ മാര്തം) ഈ ദ്ര 
കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട്‌. തൊഴിലാളികള്‍ക്കുള്ള 4 ഖദീജ 
നഷ്ടപരിഹാര ആക്ട്‌ 1923-2 (1) (ഡി) വകുപ്പനുസരിച്ച്‌ = സ്മര 


നിര്‍വചിച്ച പ്രകാരം ടിയാന്റെ മരണ സമയത്തെ ആശ്രിതരായി 
ചുവടെ ചേര്‍ത്തിരിക്കുന്ന പട്ടികയില്‍ ഉള്‍പ്പെടുന്നവര്‍ മാത്രമേ 
ഉള്ളൂവെന്ന്‌ അസിസ്റ്റന്റ്‌ ലേബര്‍ ആഫീസര്‍, നിലമ്പൂര്‍ 


അന്വേഷണം നടത്തി റിപ്പോര്‍ട്ട ചെയ്തിരിക്കുന്നു. 


Gaz. No. 5/2021/DTP (Labour). 


മമ 





ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന്‌ അവകാശപ്പെടാവുന്ന 
മറ്റ്‌ ആരെങ്കിലുമുണ്ടെങ്കില്‍ അവര്‍ക്കുള്ള അവകാശം ഈ 
നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 


15 ദിവസത്തിനകം എന്റെ മുമ്പാകെ രേഖാമൂലം എഴുതി 


12 


KERALA GAZETTE 


[Parr 111 





സമര്‍പ്പിക്കേണ്ടതും ആയത്‌ തെളിയിക്കേണ്ടതുമാണ്‌. 
നിശ്ചിത സമയ പരിധിക്കകം യാതൊരുവിധത്തി ലുള്ള 
അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കില്‍ കെട്ടിവച്ച നഷ്ടപരിഹാര 
തുക മുഴുവനും മേല്‍പ്പറഞ്ഞ വൃക്തികള്‍ക്ക്‌ വിതരണം 
ചെയ്യുന്നതാണ്‌. ആയതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങള്‍ 


ഒന്നുംതന്നെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 


(പ്പു) 
വ്യാവസായിക കമ്മീഷണര്‍, 
ട്രൈബ്യൂണലിന്റെ എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ 
കാര്യാലയം, പാലക്കാട്‌. (വ്യാവസായിക ട്രൈബ്യൂണല്‍. 





274 


